Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12 /12- 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


GOVERN 


കയ 


, 


ക്കോർ 


രള സർക്കി 
WMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol . LVII 


THIRUVANANTHAPURAM , TUESDAY 


No. 1 28 


| 10th July 2012 
2012 ജൂലൈ 10 
19th Ashadha 1934 
1934 ആഷാഢം 19 


വാല്യം 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Commissionerate of Land Revenue 

THRISSUR DISTRICT 


നോട്ടീസ് 


നമ്പർ ബി1 - 3446 / 2003. 

2012 ഏപ്രിൽ 25. 
കൊടു ങ്ങ ളൂർ താലൂ ക്ക് , കയ് പ മം ഗലം വില്ലേജ് 
റീസർവെ 302 / 2 - ൽപ്പെട്ട 14. 885 സെന്റ് നി . കെ . ഭൂമി പട്ടയ 
ഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി 
ശീമതി വാ ഹി ദ w / o താജു ദീൻ, തരിക്കുഴിപറ മ്പിൽ , 
കയ്പമംഗലം, കൊടുങ്ങല്ലൂർ എന്ന വർ അപേക്ഷിച്ചിട്ടുണ്ട്. 
പ്രസ്തുത ഭൂമി ടിയാളുടെ പേരിൽ MLR ആക്ട് പ്രകാരം 
രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി 
മുതൽ 60 ദിവസത്തിനകം മതിയായ തെളിവുകൾ സഹിതം 
തൃശ്ശൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുമ്പാകെ രേഖാമൂലം 
എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


നമ്പർ ബി1 - 3954 / 2012 . 

2012 മേയ് 25. 
ചാവക്കാട് താലൂക്ക്, ചാവക്കാട് വില്ലേജ്, റീസർവെ 
69 / 4 - ൽപ്പെട്ട 12 സെന്റ് നി . കെ . ഭൂമി പട്ടയ ഭൂമിയാക്കി മാറ്റി 
രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി ശ്രീ . ചാക്കോ മാത്യു , 
ചൊവ്വല്ലുർ ഹൗസ്, ചക്കംകണ്ടം, പാലുവായ് പി. ഒ. എന്നയാൾ 
അപേക്ഷിച്ചിട്ടുണ്ട്. പ്രസ്തുത ഭൂമി ടിയാന്റെ പേരിൽ MLR 
ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് കൊടു ക്കു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് ഈ നോട്ടീസ് 
പരസ്യപ്പെടു ത്തിയ തീയതി മുതൽ 60 ദിവ സ ത്തി നകം 
മതിയായ തെളിവുകൾ സഹിതം തൃശ്ശൂർ റവന്യൂ ഡിവിഷണൽ 
ഓഫീസർ മുമ്പാകെ രേഖാമൂലം എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


( 2) 


നമ്പർ ബി1 - 7833 / 2012 . 

2012 മേയ് 25. 
-- ചാവക്കാട് താലൂക്ക്, തെക്കാട് വില്ലേജ്, റീസർവെ 
3 / 10 - ൽപ്പെട്ട 9 സെന്റ് സി . കെ . ഭൂമി പട്ട യ ഭൂമിയാക്കി. 
മാറ്റി രജി സ്റ്റർ ചെയ്യു ന്ന തിന് അ നു മ തി ക്കാ യി 
ശ്രീ.ഈശ്വരൻ നമ്പൂതിരിപ്പാട് മക്കൾ ശംഭുരീശൻ നമ്പൂതിരിപ്പാട്, 
ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട്, രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട്, 
നാരായണൻ നമ്പൂതിരിപ്പാട്, മരങ്ങാട്ട് മനയ്ക്കൽ, ഗുരുവായൂർ 
എന്നിവർ അപേക്ഷിച്ചിട്ടുണ്ട്. പ്രസ്തുത ഭൂമി ടിയാളുകളുടെ 
പേരിൽ MLR ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന 
തിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടങ്കിൽ ആയത് ഈ 
നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 60 ദിവസത്തി 
നകം മതിയായ തെളി വു കൾ സഹിതം തൃശ്ശൂർ റവന 
ഡിവി ഷ ണൽ ഓഫീസർ മുമ്പാകെ രേഖാമൂലം എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്. 


നമ്പർ ബി1- 3957 / 2012 . 

2012 മേയ് 26. 
- ചാവക്കാട് താലൂക്ക്, ചാവക്കാട് വില്ലേജ്, റീസർവെ 
100 / 4 - ൽപ്പെട്ട 8 സെന്റ് നി . കെ . ഭൂമി പട്ടയ ഭൂമിയാക്കി മാറ്റി 
രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി ശ്രീ . ചാക്കോ മാത്യു , 
ചൊ വ ല്ലൂർ വീട്, ചക്കംകണ്ടം, പാലു വായ് എന്നയാൾ 
അപേക്ഷിച്ചിട്ടുണ്ട്. പ്രസ്തുത ഭൂമി ടിയാന്റെ പേരിൽ MLR 
ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കിൽ ആയത് ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ 
തീയതി മുതൽ 60 ദിവസത്തിനകം മതിയായ തെളിവുകൾ 
സഹിതം തൃശ്ശൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുമ്പാകെ 
രേഖാമൂലം എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


നമ്പർ ബി1- 8650 / 2012. 

2012 ജൂ ൺ 14 . 
- ചാവക്കാട് താലൂക്ക്, തൈക്കാട് വില്ലേജ്, റീസർവെ 
27 / 2 - ൽപ്പെട്ട 2. 6306 ആർ നി . കെ . ഭൂമി പട്ട യ ഭൂമിയാക്കി 
മാറ്റി രജിസ്റ്റർ ചെയ്യു ന്ന തിന് അ നു മ തി ക്കാ യി 
ശ്രീ . കുഞ്ഞുമൊയ്തീൻ ഹാജി s/ o അഹമ്മദ്, വലിയകത്ത്, 

തെക്കാട് എന്നയാൾ അപേക്ഷിച്ചിട്ടുണ്ട്. പ്രസ്തുത ഭൂമി 
ടിയാന്റെ പേരിൽ MLR ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 60 ദിവസത്തി 
നകം മതിയായ തെളി വു കൾ സഹിതം തൃശ്ശൂർ റവന 
ഡിവി ഷ ണൽ ഓഫീസർ മുമ്പാകെ രേഖാമൂലം എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്. 


നമ്പർ ബി1- 10052 / 2012. 

2012 ജൂൺ 15 . 
ചാവക്കാട് താലൂക്ക്, തെക്കാട് വില്ലേജ്, റീസർവെ 
40 / 2 ബിയിൽപ്പെട്ട 0.64 ആർ. നി. കെ . ഭൂമി പട്ടയ ഭൂമിയാക്കി 
മാറ്റി രജിസ്റ്റർ ചെയ്യു ന്ന തിന് അനുമതിക്കായി ശ്രീമതി 
സുബൈദ w / o അബൂബക്കർ, മതിലക ത്ത് , തൈക്കാട് 
എന്നവർ അപേക്ഷിച്ചിട്ടുണ്ട്. പ്രസ്തുത ഭൂമി ടിയാളുടെ 
പേരിൽ MLR ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന 
തിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടങ്കിൽ ആയത് ഈ 
നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 60 ദിവസത്തി 
നകം മതിയായ തെളിവുകൾ സഹിതം തൃശ്ശൂർ റവന്യൂ ഡിവിഷ 
ണൽ ഓഫീസർ മുമ്പാകെ രേഖാമൂലം എഴുതി ബോധിപ്പി 
ക്കേണ്ടതാണ്. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
തൃശ്ശൂർ. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ 

ഓഫീസർ. 


